Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/2009 -2011 


d 


OVEON 


പുരം 


ാർ 


MENT OF 


G 


KERAL 


ma N 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


3rd March 2009 
- 2009 മാർച്ച് 3 
12th Phalguna 1930 
1930 ഫാൽഗുനം 12 


No. 
നമ്പർ 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 

വിജ്ഞാപനം 
തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് 220 കെ . വി . 
സബ്സ്റ്റേഷനിൽനിന്ന് കാട്ടാക്കട കിള്ളിയിൽ പുതിയതായി 
നിർമ്മിക്കുന്ന 220 കെ . വി . സബ് സ്റ്റേ ഷ നി ലേക്ക് 
നിർമ്മിക്കുവാനുദ്ദേശിക്കുന്ന 220 കെ . വി . ട്രാൻസ്മിഷൻ 

ലെനിന്റെ സർവ്വേ, പരിശോധന, നിർമ്മാണം മുതലായ 
പവ്യത്തി ക ൾ നട ത്തു വാൻ വൈദ്യുതി ബോർഡിലെ 
ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും, അവർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും തിരുവനന്തപുരം താലൂക്കിലെ അണ്ടൂർക്കോ 
ണം , അയിരു പാറ, ഉളിയാൻതറ, ഉള്ളൂർ, കുടപ്പനക്കുന്ന്, 
പേരൂർക്കട എന്നീ വില്ലേജുകളിലും നെടുമങ്ങാട് താലൂക്കിലെ 
വട്ടപ്പാറ, കരകുളം, അരുവിക്കര വില്ലേജുകളിലും നെയ്യാ 

ൻ 
താലൂക്കിലെ പെരുംകുളം, വിളപ്പിൽ, കുളത്തുമ്മൽ എന്നീ 
വില്ലേജുകളിലും സമീപ പ്രദേശങ്ങളിലും ഉള്ള വസ്തുവക 
കളിൽക്കൂടി അവരുടെ കൃത്യനിർവ്വഹണത്തിന് ആവശ്യമെന്നു 
തോന്നുന്ന ഏതു സമയത്തും പ്രവേശിക്കുന്നതാണെന്നുള്ള 
വിവരം ഇലക്ട്രിസിറ്റി ആക്ട് 2003, സെക്ഷൻ164, 182 (2 ) ( ബി ) 
വകു പ്പ നു സ രിച്ച് ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
റ്റി . സി. ഡിവിഷൻ, 
വികാസ്ഭവൻ, 

ബി. മോഹൻകുമാർ, 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


